1190 


KERALA GAZETTE 


[ PART IV 


നിബന്ധനകൾ 


8 . 


9 . 


1. പ്രസ്തുത വാഹനവും ആവശ്യമായ ഡവർമാരേയും 
ആഴ്ച യിൽ എല്ലാ ദിവസവും 
ലഭ്യമാക്കേണ്ടതാണ്. 


2 4 


മണി ക്കൂറും 


2 . 


വാഹന ത്തിന് 

ആവശ്യമായ ഇന്ധനത്തിന്റെ ചിലവ് 
വാഹന ഉടമ തന്നെ വഹിക്കേണ്ടതാണ്. 


വാഹനത്തിന്റെ ഡവർ ഒരു ടാക്സി ഡവറുടെ 
നിശ്ചിത യൂണിഫോം നിർബന്ധമായും ധരിച്ചിരിക്കണം. 
വാഹ നം ഈ ഓഫീസിന്റെ കോമ്പൗണ്ടിൽ തന്നെ 

നിശ്ചിത ഓട്ടം കഴിഞ്ഞാൽ പാർക്ക് ചെയ്യേണ്ടതാണ്. 
10. ഈ വാഹനം ക്വിക്ക് 

റെസ് പോൺ സ് ടീമിന്റെ 
പവർത്ത ന വു മായി ബന്ധ പ്പെട്ടോ ഈ ഓഫീസ് 
ആവശ്യ ങ്ങ ൾ ക്കോ അല്ലാതെ ഉപയോഗിച്ചതായി 
ശ്രദ്ധയിൽപ്പെട്ടാൽ ആയത് കരാർ ലംഘനമായി 
കണക്കാക്കി EMD കണ്ടുകെട്ടുന്നതാണ്. 
11. വാഹ ന ത്തിനും അതിന്റെ ഡവർക്കും മോട്ടോർ 
വാഹ ന വ കുപ്പ് നിർദ്ദേ ശിച്ചി രി ക്കുന്ന 
രേഖ കളും അനു ബന്ധ 

സംവി ധാ ന ങ്ങ ളും 
ഉണ്ടായിരിക്കണം. 


3 . 


കിലോമീറ്റർ 


വ ര 


വാഹനം മാസത്തിൽ 2 000 
ഓടുന്നതിന് തയ്യാറായിരിക്കണം. 


എല്ലാ വിധ 


തന്ന 


4. വാഹനത്തിന്റെ എല്ലാവിധ റിപ്പയറുകളും ഇൻഷ്വറൻസ് 

ഉൾപ്പെടെ മറ്റ് ബാധ്യതകളും പ്രസ്തുത വാഹനത്തിന്റെ 
ഉടമ നിർ വ്വ ഹി ക്കേ ണ്ട താ ണ് . 

ഈ 
ഡിപ്പാർട്ടുമെന്റിലെ ജീവനക്കാർക്ക് ഇതിൽ യാതൊരു 
ബാദ്ധ്യതയും ഉണ്ടായിരിക്കുന്നതല്ല. 
5. ഏതെങ്കിലും കാരണവശാൽ ടി വാഹനം ലഭ്യമാക്കാതി 

രു ന്നാൽ പസ്തുത വാഹന ഉട മ യിൽ നിന്ന് ടി 
ദിവസങ്ങളിലേക്കുള്ള പിഴ കരാർ പ്രകാരം പ്രത്യേകം 
ഈടാക്കുന്നതാണ്. 


ര 


13 . 


6. മൂന്ന് ദിവസത്തിൽ കൂടു തൽ പസ്തുത വാഹനം 
ലഭ്യമാക്കാതിരുന്നാൽ ആയത് കരാർ ലംഘനമായി 
കണക്കാക്കി സർക്കാർ അനുവദിക്കുന്ന നിയമനടപടികൾ 
സ്വീകരിക്കുന്നതാണ്. കൂടാതെ കരാർ ലഭിച്ചതിനുശേഷം 
നിശ്ചിത സമയത്തിനുള്ളിൽ വാഹന ഉടമ വാഹനം 
ലഭ്യമാക്കാതിരുന്നാലും ആയത് കരാർ ലംഘനമായി 
കണക്കാക്കി EMD കണ്ടുകെട്ടുന്നതാണ്. 


12. ടെണ്ടർ അംഗീക രിക്കുന്ന മുറയ്ക്ക് ് ടെണ്ടർ ലഭിച്ച 

കരാറുകാരൻ വാഹനത്തിന്റെ ഒറിജിനൽ R , C , Book , 
Tax Receipt , Insurance , Driving Licence ngmo 
പരിശോധനയ്ക്ക് ഹാജരാക്കുവാൻ ബാദ്ധ്യസ്ഥനാണ്. 
2000 Km- ന് അധികം വരുന്ന ദൂരത്തിന് ആവശ്യമായ 

തുകയും ക്വാട്ട് ചെയ്യേണ്ടതാണ്. 
14. ദർഘാസ് അംഗീക രിക്ക പ്പെടുന്ന വ്യക്തി / സ്ഥാപനം 

ദർഘാസ് പ്രതിമാസ തുകയുടെ 5 % ( മിനിമം X 5,000 ) 
തുക ക രിറ്റി ആ യും നിശ്ചിത മാത ക യിൽ 
എഗിമെന്റും സമർപ്പിക്കുവാൻ ബാദ്ധ്യസ്ഥരാണ്. 

ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ 
എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റി വയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷ്പ മാണ്. 
മേൽ പസ് താ വിച്ച് വാഹന ക രാറിനെ സംബ ന്ധിച്ച് 
വിശദ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 
ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് ഗൗരീഷ്, പി . കെ . , 
കമ്മീഷണറുടെ കാര്യാലയം, 

ഭക്ഷ്യ സുരക്ഷാ 
പാലക്കാട്. 

അസിസ്റ്റന്റ് കമ്മീഷണർ. 


പക രം 


എന്ന 


7. വാഹനത്തിന്റെ സർവ്വീസ് സംബന്ധമായ കാര്യങ്ങൾക്കായി 
മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ വാഹനം ലഭ്യമാക്കാ 
തിരിക്കു ന്ന പക്ഷം 

സംവി ധാനം 
നിലയിൽ ഇതേ കാറ്റഗറിയിൽ തന്നെ യുള്ള മറ്റൊരു 
കോൺ ടാ ക് ടർ 

ചല വിൽ 
ഏർപ്പെടുത്തേണ്ടതാണ്. 


വാഹനം 


സ്വന്തം 


ഹോമിയോപ്പതി വകുപ്പ് 
തിരുവനന്തപുരം ഹോമിയോപ്പതി വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആഫീസറുടെ നടപടിക്രമം 


വിഷയം:-ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാര്യം - ടൈപ്പിസ്റ്റുമാരുടെ താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റിൻ മേലുള്ള 

ആക്ഷേപങ്ങൾ പരിഹരിച്ച് അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് സംബന്ധിച്ച്. 
സൂചന :-( 1 ) 22-9-2017 - ലെ 5260/ ഇഎ 2 / 2015 ഡിഎച്ച് നമ്പർ ഉത്തരവ് . 

( 2 ) 18-6-2020 - ലെ ഇതേ നമ്പർ കരട് സീനിയോറിറ്റി ലിസ്റ്റ് . 


ഉത്തരവ് നമ്പർ DHTVM/ 857 /2020- ഇഎ 2 തീയതി 7-9-2020 


ഹോമിയോപ്പതി വകുപ്പിലെ ടൈപ്പിസ്റ്റുമാരുടെ 1-6-2015 മുതൽ 31-5-2017 വരെയുള്ളവരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 
സൂചന ( 1 ) ഉത്തരവ് പ്രകാരം പ്രസിദ്ധീകരിക്കുകയും ആയതിന് തുടർച്ചയായിട്ടുള്ള 1-6-2017 മുതൽ 31-3-2020 വരെയുള്ള കരട് 
സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആയതിൻമേലുള്ള ആക്ഷേപങ്ങൾ ടൈപ്പിസ്റ്റുമാരിൽ നിന്നും ലഭിച്ചത് പരിശോധിച്ചതിന്റെ 
അടിസ്ഥാനത്തിൽ ടി കരട് ലിസ്റ്റിന്റെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ചുവടെ ചേർത്തിരിക്കുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


568 


27th OCT. 2020 ] 


KERALA GAZETTE 


1191 


സൂചന ( 2 ) ഉത്തരവ് പ്രകാരം വകുപ്പിലെ ടൈപ്പിസ്റ്റുമാരിൽ നിന്നും ലഭിച്ച ആക്ഷേപങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരള 
സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അനുസരിച്ച് ടൈപ്പിസ്റ്റുമാരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തി ഉത്തരവാകുന്നു . 


ഹോമിയോപ്പതി ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം. 


പീന ഷംസുദ്ദീൻ , 
അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. 


1-6-2019 മുതൽ 31-3-2020 വരെയുള്ള ടൈപ്പിസ്റ്റു മാരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 


വിദ്യാഭ്യാസ യോഗ്യത 


കമ 
നമ്പർ 


പി . എസ് . സി . ജോലിയിൽ 
അഡൈ്വസ് പ്രവേശിച്ച റിമാർക് 
തീയതി 

തീയതി 


ജനന 

മതം & ജാതി 
തീയതി 


പേര് 


പൊതുവായ 


ടെക്നിക്കൽ 


31 


നിഷ ജോസ് 


8-10-1985 


ക്രിസ്റ്റ്യൻ എസ്.എസ്.എൽ.സി. ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് 


31-5-2017 


8-8-2017 


പ്ലസ് -2 


( ലോവർ ഹയർ ) 


മലയാളം ( ലോവർ) 


വേർഡ് പ്രോസസ്സിംഗ് 


ഇംഗ്ലീഷ് ( ലോവർ ഹയർ ) 


32 സുജ , പി . 


29-6-1989 


ഹിന്ദു 


എസ്.എസ്.എൽ.സി. വി . എച്ച് . എസ് . ഇ . 


21-4-2018 


9-7-2018 


കമ്മാള 


ബി . കോം . 


ഓഫീസ് സെക്രട്ടറിഷിപ്പ് 


33 


നിഷകല , 


8-5-1982 


ഹിന്ദു 


എസ്.എസ്.എൽ.സി. ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് 


3-7-2018 


20-8-2018 


സി . കെ . 


തിയ്യ 


( ലോവർ) 


മലയാളം ( ലോവർ) 


വേർഡ് പ്രോസസ്സിംഗ് 


ഇംഗ്ലീഷ് ( ലോവർ ) 


34 വിനിൽകുമാർ , പി . 25-5-1971 ഹിന്ദു 


എസ്.എസ്.എൽ.സി. ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് 


3-1-2019 


5-4-2019 


തിയ്യ 


ബി . എ . , ബി . എഡ് . , ( ലോവർ ) 


എം . എ . സെറ്റ് 


മലയാളം ( ലോവർ ) 


വേർഡ് പ്രോസസ്സിംഗ് 


മലയാളം ( ലോവർ ) 


ഇംഗ്ലീഷ് ( ലോവർ ) 


35 


ഹാഷിം, എ. 


22-5-1983 


ഇസ്ലാ 


എസ്.എസ്.എൽ.സി. 


ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് 


27-11-2019 


5-2-2020 


ആരോഗ്യ 


മുസ്ലീം 


( ലോവർ ) 


വകുപ്പി 


മലയാളം ( ലോവർ) 


ലേക്ക് 


വേർഡ് പ്രോസസ്സിംഗ് 


വിടുതൽ 


ഇംഗ്ലീഷ് ( ലോവർ ) 


ചെയ്ത 


569 


